PART IV 


Private Advertisements and Miscellaneous 

Notifications 


Stationery Department 


ലഘദർഘാസ് പരസ്യം 


നമ്പർ 649 / എ1/2009/ ആർ. എസ്. റ്റി . 


2009 ഫെബ്രുവരി 27. 


തിരുവനന്തപുരം മേഖലാ സ്റ്റേഷനറി ആഫീസിൽ 2009- 2010 
കാലയളവിൽ ഉണ്ടാകാനിടയുള്ള ഗതാഗത കയറ്റിറക്ക് ജോലി 
കൾക്കായി മുദ്രവച്ച ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് ഫോറം 2009 ഏപ്രിൽ 21 -ാം തീയതി 3 മണി 
വരെ പി. എം . ജി. യിലുള്ള തിരുവനന്തപുരം മേഖലാ സ്റ്റേഷനറി 
ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


മുദ്രവച്ച ദർഘാസുകൾ 2009 ഏപ്രിൽ 22 രാവിലെ 11 മണിവരെ 
ടി ആഫീസിൽ സ്വീകരിക്കുന്നതും അന്നേദിവസം 3 മണിക്ക് 
തുറക്കുന്നതുമാണ്. ഫോറം വില അസ്സലിന് 450 രൂപയും 
പകർപ്പിന് 225 രൂപയുമാണ്. 


വിശദ വി വ ര ങ്ങൾ എല്ലാ പ്രവൃത്തി ദിവ സ ങ്ങ ളിലും 
തിരുവനന്തപുരം മേഖലാ സ്റ്റേഷനറി ആഫീസിൽ നിന്നും 
നേരിട്ട് അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


മേഖലാ സ്റ്റേഷനറി ആഫീസ്, 
തിരുവനന്തപുരം- 695 033. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് സ്റ്റേഷനറി 

കൺട്രോളർ. 


